Kerala Gazette No. 34 dated 25th August , 2009. 
PART I 


കേരള സർക്കാർ 
റവന്യു (എഫ്) വകുപ്പ് 


തിരുത്തൽ വിജ്ഞാപനം 


ജി . ഒ. ( എം .എസ്.) നമ്പർ 232 / 2009/ ആർ. ഡി . 


തിരുവനന്തപുരം, 2009 ജൂൺ 22. 


-- കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽപ്പെട്ട പട്ടാഴി വടക്കേക്കര വില്ലേജിലെ 
സർവ്വ 1578 - ൽപ്പെട്ട കല്ലടയാറിന്റെ ഭാഗം പട്ടാഴി വടക്കേക്കര വില്ലേജിൽനിന്ന് കുറവു 
ചെയ്ത്പത്തനാപുരം വില്ലേജിൽ ചേർത്ത്പുനഃസംഘടിപ്പിക്കുന്നു. 


പട്ടാഴി വടക്കേക്കര വില്ലേജിലെ സർവെ 1578 ( കല്ലടയാർ )- ൽപ്പെട്ട 0.70.62 ഹെക്ടർ 
പതിവു വസ്തുവും9. 19. 38 ഹെക്ടർ പുറംപോക്കും ചേർത്ത് 9. 90. 00 ഹെക്ടർ സ്ഥലം 
പത്തനാപുരം വില്ലേജിലേക്ക്ചേർക്കുന്നതുമൂലം കുറവു വന്നിട്ടുള്ള വിസ്തീർണ്ണം കഴിച്ച് 
പട്ടാഴി വടക്കേക്കര വില്ലേജിന്റെ നാളത് വിസ്തീർണ്ണം 1700 ഹെക്ടർ94 ആർ 55 സ്ക്വയർ 
മീറ്ററും പത്തനാപുരം വില്ലേജിൽ കൂടുതലായി ചേർത്തിട്ടുള്ളതനുസരിച്ച് പത്തനാപുരം 
വില്ലേജിന്റെ നാളത് വിസ്തീർണ്ണം 2765 ഹെക്ടർ 99 ആർ 04 സ്ക്വയർ മീറ്ററും ആയി 
പുനർ നിർണ്ണയം ചെയ്തിരിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡോ . നിവേദിത പി. ഹരൻ, 
| പ്രിൻസിപ്പൽ സെക്രട്ടറി. 


G . 582/ 09 /DTP. 


